© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


206 





Kattakada Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ എ3-10317/2020. 2020 സെപ്റ്റംബര്‍ 22. 


കാട്ടാക്കട താലൂക്കില്‍ മലയിന്‍കി€ വില്ലേജില്‍ പാലോട്ടുവിള, 
കൂരിയോട്‌ ശിവകൃഷ്ണയില്‍ ഗോപാലകൃഷ്ണന്‍ തമ്പി 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ 
മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ 
താമസക്കാരിയായ ച്ര്ന്ദിക ജി. തമ്പി ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ മലയിന്‍കീഴ്‌ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശവിചാരണ നടത്തുകയും റിപ്പോര്‍ട്ട സമര്‍പ്പിച്ചിട്ടുള്ളതും 
അതിന്‍ പ്രകാരം ടിയാന്‍ 6-7-2019-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി ചുവടെ 
ചേര്‍ക്കുന്നവരാണുള്ള തെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ച്ര്രിക ജി. തമ്പി ഭാര്യ 63 
2 ശൈലേഷ്‌ കുമാര്‍ മകന്‍ 43 
3 പ്രശാന്ത്‌, ജി. ളു 41 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകുല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം 
ഗസറ്റില്‍ .പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എദ3-13098 /2019. 2020 ഡിസംബര്‍ 24. 


കാട്ടാക്കട താലൂക്കില്‍ വിളപ്പില്‍ വില്ലേജില്‍ പേയാട്‌ പി. ഒ., 
ചന്തമൂുക്ക്‌, ബി. പി. നഗര്‍, 2൦00 No-322, എസ്‌. കെ. 
നിവാസില്‍ ശ്യാമള ദേവി, ബി. മരിച്ചുപോയതിനാല്‍ 
പരേതയുടെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരനായ 
കൃഷ്ണന്‍കുട്ടി, പി. കെ. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വിളപ്പില്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍ പ്രകാരം 
ടിയാള്‍ 12-10-2020-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേര്‍ക്കുന്നവരാണു 
ള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കൃഷ്ണന്‍കുട്ടി, പി. കെ. ഭര്‍ത്താവ്‌ 67 
2 അനീഷ്‌ കുമാര്‍, പി. കെ. മകന്‍ 36 
3 അഖില്‍, പി. കെ. » 30 
4 അതുല്‍, പി. കെ. » 30 


106 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 
പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം 
ഗസറ്റില്‍ പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എദ3-10098/2020. 2020 സെപ്റ്റംബര്‍ 25. 


കാട്ടാക്കട താലൂക്കില്‍ കീഴാറൂര്‍ വില്ലേജില്‍ ആര്യങ്കോട്‌ 
തട്ടാരുവിള വീട്ടില്‍ ശിവാനന്ദന്‍, കെ. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂലുങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
ഗിരിജ, വി. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ കീഴാറൂര്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശവിചാരണ നടത്തുകയും 
റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍ പ്രകാരം ടിയാന്‍ 
2-6-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേര്‍ക്കുന്നവരാണുള്ള തെന്നും 
കാണുന്നു. 


(്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഗിരിജ, വി. ഭാരയ 54 

2 ഹരികൃഷ്ണന്‍, എസ്‌. മകന്‍ 19 

3 ഹരിശങ്കര്‍, എസ്‌. ക 19 

4 ചെല്ലമ്മ, വി. മാതാവ്‌ 85 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്തമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
അവര്‍ ആ വിവരം പരസ്ൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. 
കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


ദിവസത്തിനകം 
സമയപരിധി 


നമ്പര്‍ എദ3-108658/2020. 2020 സെപ്റ്റംബര്‍ 29. 


കാട്ടാക്കട താലൂക്കില്‍ കീഴാറൂര്‍ വില്ലേജില്‍ വലിയവഴി 
മഞ്ചംകോട്‌, കടുവിള പുത്തന്‍ വീട്ടില്‍ പ്രസന്ന, ജെ. 
മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്ൃങ്ങള്‍ക്കുമായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ 
മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ 
സൂുര്രേന്ദന്‍, ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ കീഴാറൂര്‍ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തുകയും റിപ്പോര്‍ട്ട സമര്‍പ്പിച്ചിട്ട്ളതും 
അതിന്‍ പ്രകാരം ടിയാള്‍ 8-11-2019-ല്‍ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി ചുവടെ 
ചേര്‍ക്കുന്നവരാണുള്ളതെന്നും കാണുന്നു. 


താമസക്കാരനായ വി. 





12th Jan. 2021] COMMISSIONERATE OF LAND REVENUE 207 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
നമ്പര്‍ ബന്ധം രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
സുര്യേന്ദന്‍, വി. ലര്‌ ളള ശ്രീലേഖ, എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മലയിന്‍കീഴ്‌ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തുകയും 

അനൂപ, പി. മകള്‍ 33 റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍ (പകാരം 
ടിയാന്‍ 20-5-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 

3 അജു, പി. ി 32 റ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേര്‍ക്കുന്ന 

പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. വരാണുള്ളതെന്നും കാണുന്നു. 


പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകുല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പി 
ക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എ3-12362/2020. 2020 ഡിസംബര്‍ 4. 


കാട്ടാക്കട താലൂക്കില്‍ മാറനല്ലൂര്‍ വില്ലേജില്‍ 
കണ്ടല പി. ഒ., കരിങ്ങല്‍, മുരുകാലയം എന്ന വിലാസത്തില്‍ 
കെ. കുട്ടന്‍പണിക്കര്‍, സുമതി, കെ. എന്നിവര്‍ മരിച്ചു 
പോയതിനാല്‍ പരേതരുടെ പേരില്‍ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ 
മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ 
താമസക്കാരിയായ എസ്‌. കെ. പുഷ്പവല്ലി ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ മാറനല്ലൂര്‍, മുട്ടത്തറ, പൂവ്വാര്‍ 
വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുളളതും അതിന്‍ പ്രകാരം 
ടിയാളുകള്‍ യഥാഠ്രകമം 16-5-2004, 30-12-2014 എന്നീ 
തീയതികളില്‍ മരിച്ചുപോയതായും പരേതരുടെ നിയമാനുസൃത 
അവകാശികളായി ചൂവടെ ചേര്‍ക്കുന്നവരാണുള്ള തെന്നും 
കാണുന്നു. 


(a പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കെ. ബാലചന്ദ്രന്‍ മകന്‍ 60 
2 എസ്‌. കെ. പുഷ്പവല്ലി മകള്‍ 58 
6D 
3 എസ്‌. കെ. ജ്യോതി 56 
പരേതരുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 
6D 


പരേതരുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകുല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
,പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പി 
ക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(6) 


MAUS ag)3-12651/2020. 2020 നവംബര്‍ 20. 


കാട്ടാക്കട താലൂക്കില്‍ മലയിന്‍കീഴ്‌ വില്ലേജില്‍ 
ഈരുൂട്ടമ്പലം പി. ഒ., തിലക്‌ നഗര്‍, ശ്രീമംഗലം എന്ന 
വിലാസത്തില്‍ സുരേഷ്‌ കുമാര്‍, വി. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂലുങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 


Gaz. No. 2/2021/DTP (CLR). 


107 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീലേഖ, എസ്‌. ഭാര്യ 46 


2 അനന്തുകൃഷ്ണന്‍, എസ്‌. മകന്‍ 16 


3 ആദിത്യ കൃഷ്ണന്‍, എസ്‌. 14 


2 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. മൈനര്‍ 
സന്താനങ്ങള്‍ ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ്‌. 
പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം 
ഗസറ്റില്‍ പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ എദ3-13100/2020. 2020 ഡിസംബര്‍ 15. 


കാട്ടാക്കട താലൂക്കില്‍ മാറനല്ലൂര്‍ വില്ലേജില്‍ 
റസ്സല്‍പുരം പി. ഒ., എരുത്താവൂര്‍, വീണ നിവാസില്‍ 
രാമച്രന്ദന്‍ നായര്‍, റ്റി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ ശ്യാമളകുമാരി ബോധിപ്പിച്ച 
അപേക്ഷയിന്‍ മേല്‍ മാറനല്ലൂര്‍ വില്ലേജാഫീസര്‍ മുഖേന 
നടത്തുകയും റിപ്പോര്‍ട്ട്‌ 
സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍ പ്രകാരം ടിയാന്‍ 28-9-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേര്‍ക്കുന്നവരാണുള്ള തെന്നും 
കാണുന്നു. 


അവകാശ വിചാരണ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്യാമളകുമാരി, ബി. ഭാരയ 59 
2 വീണ എസ്‌. നായര്‍ മകള്‍ 35 
3 അനു ആര്‍. നായര്‍ മകന്‍ 31 
പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം 
ഗസറ്റില്‍ പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 208 





(8) 


നമ്പര്‍ എദ3-12595/2020. 2020 ഡിസംബര്‍ 4. 


തിരുവനന്തപുരം താലൂക്കില്‍ വട്ടിയൂര്‍ക്കാവ്‌ വില്ലേജില്‍ 
പടയണിറോഡ്‌, റ്റി. സി. 6/991, 1184-28, ബംഗ്ലാവില്‍ വീട്‌ 
എന്ന വിലാസത്തില്‍ ഒ. എസ്‌. രമാദേവി മരിച്ചുപോയതിനാല്‍ 
പരേതയുടെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ കാട്ടാക്കട താലൂക്കില്‍ 
കുളത്തുമ്മല്‍ വില്ലേജില്‍ കൊല്ലലോട്‌ പി. ഒ., നന്ദനം എന്ന 
വിലാസത്തിലെ താമസക്കാരിയായ നിഖില നായര്‍, ആര്‍. എസ്‌. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ വട്ടിയൂര്‍ക്കാവ്‌, കുളത്തുമ്മല്‍ 
വില്ലേജാഫിീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍ പ്രകാരം 
ടിയാള്‍ 11-3-2009-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി ചൂവടെ ചേര്‍ക്കുന്ന 
വരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 നിഖില്‍, എസ്‌. മകന്‍ 38 

2 നിഖില നായര്‍, ആര്‍. എസ്‌. മകള്‍ 36 


പരേതയുടെ ഭര്‍ത്താവ്‌ ജീവിച്ചിരിപ്പില്ല. പരേതയുടെ 
സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകുല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പി 
ക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(9) 


പേരില്‍ അനന്തരാവകാശ 


നമ്പര്‍ എ3-12118/2020. 2020 നവംബര്‍ 11. 


കാട്ടാക്കട താലൂക്കില്‍ കുളത്തുമ്മല്‍ വില്ലേജില്‍ 
അമ്പലത്തിന്‍കാല പി. ഒ. ആലംകോട്‌ സന്ധ്യാമലര്‍ എന്ന 
വിലാസത്തില്‍ സി. ഗോപാലകൃഷ്ണന്‍ നായര്‍ മരിച്ചു 
പോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
വസുദേവി അമ്മ ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
കുളത്തുമ്മല്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍ പ്രകാരം 
ടിയാന്‍ 24-6-2018-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേര്‍ക്കുന്ന 
വരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വസുദേവി അമ്മ ഭാര്യ 71 

2 സന്ധ്യ ദേവി, വി. ജി. മകള്‍ 34 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകുല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 


108 


സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പി 
ക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(10) 


MAUB ag)3- 12865 /2020. 2020 ഡിസംബര്‍ 18. 


കാട്ടാക്കട താലൂക്കില്‍ വിളപ്പില്‍ വില്ലേജില്‍ 
വിളപ്പില്‍ശാല പി. ഒ., കൊല്ലംകോണം, തോണ്ടല്‍ക്കര 
പുത്തന്‍ വീട്ടില്‍ സരോജിനി മരിച്ചുപോയതിനാല്‍ 
പരേതയുടെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ മുകളില്‍ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരനായ 
അനില്‍കുമാര്‍, എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്‍ മേല്‍ 
വിളപ്പില്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍ പ്രകാരം 
ടിയാള്‍ 21-10 -2011-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേര്‍ക്കുന്ന 
വരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 അനില്‍കുമാര്‍, എസ്‌. മകന്‍ 37 
2 ശരത്ത്‌, ആര്‍. എം. മരണപ്പെട്ട 
മകളുടെ മകന്‍ 24 
3 ഷാരോണ്‍, ആര്‍. എം, ി 22 
4 മീനു, എം. മരണപ്പെട്ട 
മകളുടെ മകള്‍ 20 


പരേതയുടെ ഭര്‍ത്താവ്‌ ജീവിച്ചിരിപ്പില്ല. പരേതയുടെ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പി 
ക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ എ3-13333/2020. 2020 ഡിസംബര്‍ 18. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വട്ടപ്പാറ വില്ലേജില്‍ 
കല്ലയം പി. ഒ., തെങ്കറമുകള്‍ തടത്തരികത്ത്‌ വീട്ടില്‍ 
ഓമന അമ്മ മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ കാട്ടാക്കട താലൂക്കില്‍ വിളപ്പില്‍ 
വില്ലേജില്‍ തുരുത്തുംമൂല മുറിയില്‍ പുളിയറക്കോണം പി. ഒ., 
പുളിയറ പുത്തന്‍വീട്‌ എന്ന വിലാസത്തിലെ താമസക്കാരിയായ 
ശശികല, എല്‍. ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ വിളപ്പില്‍, 
വട്ടപ്പാറ വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍ പ്രകാരം 
ടിയാള്‍ 16-2-2006-ല്‍ മരിച്ചുപോയതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേര്‍ക്കുന്ന 
വരാണുള്ളതെന്നും കാണുന്നു. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


209 





ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ശശികല, എല്‍. മരണപ്പെട്ട 


മകന്റെ ഭാരൃ 39 


2 ജഗന്‍ എസ്‌. നായര്‍ മരണപ്പെട്ട 


മകന്റെ മകന്‍ 8 


പരേതയുടെ ഭര്‍ത്താവ്‌, മകന്‍ എന്നിവര്‍ ജീവിച്ചിരിപ്പില്ല. 
പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകുല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
രപസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പി 
ക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ എ3-12945/2020. 2020 നവംബര്‍ 25. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ 
ഉറിയാക്കോട്‌ പി. ഒ., പീസ്‌ ഭവനില്‍ എ. ഡേവിഡ്‌ ജോണ്‍സണ്‍, 
യമീമ, പി. എന്നിവര്‍ മരിച്ചുപോയതിനാല്‍ പരേതരുടെ പേരില്‍ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ കാട്ടാക്കട താലൂക്കില്‍ മാറനല്ലൂര്‍ 
വില്ലേജില്‍ ഈരൂട്ടമ്പലം പി. ഒ., ചെവിടംകോട്‌, ക്രസ്റ്റ്‌ 
ഹാഈസ്‌ എന്ന വിലാസത്തിലെ താമസക്കാരിയായ റീജ, ഡി. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ മാറനല്ലൂര്‍, വെള്ളനാട്‌, 
മുട്ടത്തറ വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍ പ്രകാരം 
ടിയാള്‍ക്കാര്‍ യഥാരകമം 4-1-2020, 23-10-2017 എന്നീ 
തീയതികളില്‍ മരിച്ചുപോയതായും പരേതരുടെ നിയമാനുസൃത 
അവകാശികളായി ചൂവടെ ചേര്‍ക്കുന്നവരാണുള്ള തെന്നും 
കാണുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ലിജാ ജോണ്‍സണ്‍ മകള്‍ 37 
2 റീജ, ഡി. ക 35 
പരേതരുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


പരേതരുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകുല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പി 
ക്കേണ്ടതാണ്‌. സമയപരിധി കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(13) 


നമ്പര്‍ എ3-13192/2020. 2020 ഡിസംബര്‍ 24. 


കുന്നത്തൂര്‍ താലൂക്കില്‍ ശാസ്‌താംകോട്ട വില്ലേജില്‍ 
പോരുവഴി പി. ഒ. പനപ്പെട്ടി, സിനിമാപറമ്പ്‌, അഭിജിത്ത്‌ 
ഭവനില്‍ അശോകന്‍പിള്ള, ആര്‍. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള ആനുകൂലുങ്ങള്‍ 
വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 


109 


സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ കാട്ടാക്കട 
താലൂക്കില്‍ വിളപ്പില്‍ വില്ലേജില്‍ പേയാട്‌ പി. &., 
പനവിളാകം ലെയ്ന്‍, സൌപര്‍ണ്ണിക എന്ന വിലാസത്തിലെ 
താമസക്കാരിയായ ശ്ശരീകല, ജി. ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ശാസ്താംകോട്ട, വിളപ്പില്‍ 
വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുള്ളതും അതിന്‍ പ്രകാരം 
ടിയാന്‍ 14-10 -2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി ചുവടെ ചേര്‍ക്കുന്ന 
വരാണുള്ളതെന്നും കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 ശ്രീകല, ജി. ഭാര്യ 45 

2 അഭിജിത്ത്‌, എ. മകന്‍ 16 

3 ഭാഗ്യശ്രീ അശോക്‌ മകള്‍ 8 

4 ലക്ഷ്മിക്കുട്ടി അമ്മ മാതാവ്‌ 82 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. മൈനര്‍ സന്താനങ്ങള്‍ 
ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണ്‌. പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാരതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. സമയപരിധി 


കഴിഞ്ഞും തപാല്‍വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
കാട്ടാക്കട. തഹശീല്‍ദാര്‍. 


KOLLAM DISTRICT 
Kollam Taluk 


പരസ്യം 


() 


നമ്പര്‍ ബി2-13124/2020. 2020 സെപ്റ്റംബര്‍ 14. 


കൊല്ലം താലൂക്കില്‍ മുണ്ടയ്ക്കല്‍ വില്ലേജില്‍ മാടന്‍നട, 
തെക്കേവിള, നിഷാ വിഹാറില്‍ ജി. വിശ്വനാഥന്‍ ഭാരൃ 
രതിഭായി 7-7-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതയുടെ ഭര്‍ത്താവ്‌ ടി 
വീട്ടില്‍ വിശ്വനാഥന്‍, ജി. ബോധിപ്പിച്ചുവന്ന അപേക്ഷ 
യിന്‍മേല്‍ മുണ്ടയ്ക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെപ്പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വിശ്വനാഥന്‍, ജി. ഭര്‍ത്താവ്‌ 73 

2 ഷിനു വിശ്വനാഥന്‍ മകന്‍ 40 

3 ഷിജൂ, വി. ആര്‍. ി 36 

4 നിഷ വിശ്വനാഥന്‍ മകള്‍ 41 


